Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNM 


കേരള 


രള സർക് 
NMENT OF 


ലിപ 
ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 ഒക്ടോബർ 16 
| 16th October 2018 

1194 കന്നി 30 
30th Kanni 1194 
1940 ആശ്വിനം 24 
24th Aswina 1940 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ല . കെ . കെ . ഡി. ടി - 1080 / 2018. 2018 സെപ്റ്റംബർ 24. 


കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ പറയുന്ന 
പ്രവൃത്തിക്കായി പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നും 
മുദ്രവച്ച മത്സരസ്വഭാ വമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


ദർഘാസ് നമ്പർ - 17 / 2018 -19. 
(പവ ത്തിയുടെ സ്വഭാ വ വും അട ങ്കൽ തുകയും 
കോഴി ക്കോട് ജില്ലയിലെ നന്മണ്ട് ഗ്രാമ പ ാ യ ത്തിലെ 
10 -ാം വാർഡിലെ പരലാട് അംഗനവാടിയിൽ വകുപ്പ് നിർമ്മിച്ച 
കുഴൽക്കി ണർ ഉപയോഗിച്ച് മിനി കുടി വെ ള്ള പദ്ധതി 
നടപ്പിലാക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - 88,000. 
നിരതദ്രവ്യം - 2, 200. 


ടെണ്ടർ ഫോറങ്ങൾ ഭൂജലവകുപ്പിന്റെ കോഴിക്കോട് ജില്ലാ 
ഓഫീസിൽ നിന്നും 22- 10- 2018 -ാം തീയതി 10 മണി മുതൽ 
24 - 10 - 2018 -ാം തീയതി പകൽ 1 മണി വരെ ലഭിക്കുന്നതാണ്. 
മുദ്ര വച്ച ദർഘാസുകൾ ലഭിക്കേണ്ട അവസാന തീയതി 
| 24 - 10 - 2018 പകൽ 3 മണി വരെ. ദ ർ ഘാ സു കൾ 
അന്നേ ദിവസം പകൽ 3. 30 - ന് ഹാജരായ കരാറുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ തുറന്ന് പരി ശോ ധി ക്കു ന്ന താ ണ്. 
അവിചാരിതമായ കാരണങ്ങളാൽ ടെണ്ടർ മാറ്റി വയ്ക്കേണ്ടതു 

ണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. വിശദ വിവരങ്ങൾ ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, കോഴിക്കോടിൽ നിന്നും ലഭിക്കുന്നതാണ്. 
പങ്കെടുക്കുന്ന കരാറുകാർ ജി. എസ്. ടി. രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, നിരതദ്രവ്യം അടവാക്കിയത് 
എന്നിവയുടെ പകർപ്പ് ടെണ്ടർ ഫോമിനോടൊപ്പം സമർപ്പിക്കേ 
ണ്ടതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില - 500 + 12 % GST. 


പ്രവൃത്തിയുടെ കാലാവധി 15 ദിവസം. 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
ഭൂജല വകുപ്പ്, കോഴിക്കോട്. 


(ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


Gaz , No. 41/ 2018/DTP ( GWD ). 


641 


